


എണ്‍പത്തൊന്‍പതിന്‍െറ 


18 ഠം പേജില്‍നിന്നും തുടര്‍ച്ച 
കരുതാതിരിക്കാന്‍ വയ്യ. ഇത്തവണ എല്‍.ഡി. 
എഫ്‌. നടത്തിയ കടുത്ത അദ്ധ്വാനത്തിന്‌ 
ഉദ്‌ദേശിച്ച.ത ഫലം ഉണ്ടാകാതെ പോയതില്‍, 
ഈ നിര്‍ണ്ണായക വിഭാഗത്തെ ആകര്‍ഷിച്ചുനി 
റുത്താന്‍ കഴിയാതായതിന്‌ വലിയ്‌ പങ്കുണ്ട്‌ . 
കേന്രദഭരണം രാമറാവു-ദേവിലാല്‍-സിംഗ്‌ 
കൂട്ടരില്‍ ഭ്രദമാവുമോ എന്ന ആശങ്ക കൊണ്ടോ, 
കേരളടരണത്തെപ്പററിയുള്ള നീരസം കൊണ്ടോ 
ആവാം ഈ വിഭാഗത്തിന്‍െറ വോട്ടുതിരിഞ്ഞത്‌ . 
കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തിനിടയില്‍ 
വൈദ്യുതിബില്ലിലും വീട്ടുനികുതിയിലും മററും 
ഓരോ വീട്ടുകാരും അധികം വഹിക്കേണ്ടിവന്ന . 
ഭാരം അവര്‍ മറക്കുകയില്ലല്ലോ. വൈദ്യുതി 
ബില്ലിലെ സ്ളാബ്‌ സ്രമ്പദായം നീക്കം 
ചെയ്യുമെന്ന വാഗ്ദാനത്തില്‍ ഭരണാധികാരികള്‍ 
വേണ്ട്രത ശ്രദ്ധിച്ചില്ലെങ്കിലും. ലോക്സഭാ 
തിരഞ്ഞെടുപ്പ്‌ എന്നുകരുതി വോട്ടര്‍മാര്‍ അതു 
കണക്കിലെടുക്കാതിരിക്കുമോ? ഇത്‌ ഒരുദാ 
ഹരണം മാതം. നിത്യജീവിതത്തില്‍ ജനമന 
സ്റ്റില്‍ പോറലുണ്ടാക്കുന്ന പലതും വേറെയു 
മുണ്ട്‌ . സന്ധ്യയ്ക്ക്‌ വിളക്കും കൊളുത്തിവച്ച്‌ 
രാമനാമം ചൊല്ലിയും രാവിലെ കുളിച്ചു 
ശുദ്ധിയായി ക്ഷ്രേതത്തില്‍പോയി കുറിയിട്ടും 
കഴിയുന്ന ലക്ഷക്കണക്കിനാളുകള്‍ ഇപ്പോഴും 
ഇവിടെയില്ലേ? അവരുടെ മനസ്സില്‍ ആ 
രാമശില ഉണര്‍ത്തിയ വികാരങ്ങളും, അതി 
നെതിരെ എല്‍.ഡി.എഫില്‍ നിന്നുയര്‍ന്നു 
കൊണ്ടേയിരുന്ന വിമര്‍ശനങ്ങളും, ബാബറി 
മസ്ജിദ്‌ പക്ഷക്കാരായ ന്യൂനപക്ഷ വിഭാഗ 
ത്തിന്‌ നല്കിയ പിന്തുണയും ഉളവാക്കിയ 
അമര്‍ഷവും ഒരു യാഥാര്‍ത്ഥ്യമല്ലേ? ഒരു 
പാടുലക്‌ഷമൊന്നും ചോര്‍ന്നില്ലെങ്കിലും കേര 
ഉത്തെപ്പോലൊരു സംസ്ഥാനത്ത്‌ ഓരോ 
മണ്ഡലത്തിലും ഒരു സ്ഥാനാര്‍ത്ഥി പരാജ 
യപ്പെടാന്‍ ഇതിനൊന്നുമപ്പുറം ഒന്നും വേണ്ട. 

യു.ഡി.എഫിനാകട്ടെ, ഗ്പതീക്‌ ഷിച്ചുതിലും 
വലുതായി മത-സമുദായ കൂട്ടുകെട്ടിന്‍െറ 
പിന്തുണ ലഭിച്ചു. ഈഴവസമുദായത്തിന്‍െറ 
കണ്‍സോളിഡേഷന്‍ വലിയൊരളവില്‍ 
എല്‍,ഡി.എഫിനുവേണ്ടി ഉണ്ടായിക്കാണണം. 
പക്ഷേ ആ ഒററക്കാരണം കൊണ്ട്‌ യു.ഡി. 
എഫിന്‌ നായര്‍-ക്രൈസ്തവസമുദായങ്ങളുടെ 
ഒററക്കെട്ടായ പിന്തുണയുണ്ടായി. കേരള 
കോണ്‍ഗ്രസ്‌ -ജെയോട്‌ ''പളളിയെ തളളിപ്പറ 
ഞ്ഞിട്ടുവാ” എന്ന്‌ ഇ.എം.എസ്‌. പറഞ്ഞതായി 
നടത്തിയ ്രചരണമാവട്ടെ, സമീപകാലത്ത്‌ 
മറെറാരിക്കലുമുണ്ടാവാത്തവിധം ക്രൈസ്ത 
വസുദായത്തെ ചൊടിപ്പിക്കുകയുണ്ടായി. 
മണ്ഡല്‍ കമ്മീഷന്‍ റിപ്പോര്‍ട്ടു നടപ്പാക്കാന്‍ 
നില്‍ക്കുന്നവരാണ്‌ ജനതാദള്‍ എന്ന (പ്ചര 
ണമാവട്ടെ, മുന്നോക്കസമുദായങ്ങളെ കൂടുതല്‍ 
അടുപ്പിച്ചു. ഡെല്‍ഹിയിലെ ഇമാമിനെയും 
മലപ്പുറത്തെ കാന്തപുരത്തെയും മുസ്‌ളിംവോ 
ടൂര്‍മാര്‍ വലുതായൊന്നും ഗനനിച്ചതുമില്ല. 


അങ്ങനെ, സാമുദായിക ചിന്തയുണര്‍ന്നാല്‍ . 


ഗുണമാര്‍ക്ക്‌ എന്ന്‌ കേരളം ഒരിക്കല്‍ 
ക്കൂടികണ്ടു. 
പ്രവര്‍ത്തനരംഗത്ത്‌ എല്‍.ഡി.എഫിനേക്കാള്‍ 





യു.ഡി.എഫ്‌. ഒരു ഡിഗ്രിയെങ്കിലും മുന്നില്‍ 
നിന്നു എന്നുതന്നെ പറയേണ്ടിയിരിക്കുന്നു. 
ഓരോ എട്ടത്തിലും വീടുവീടായിച്ചെന്ന്‌ 
എന്തെല്ലാം പറയണം, എങ്ങനെ വോട്ടു 
ചോദിക്കണമെന്ന്‌ കേന്ദ്രീകൃതമായ ഒരു 
ശൈലി രൂപപ്പെടുത്തി യു.ഡി.എഫുകാര്‍ 
അണികളിലേക്ക്‌ നല്‌കിയിരുന്നു. 
എല്‍.ഡി.എഫ്‌. ഇക്കാര്യത്തിൽ പൊതുവേ 


, മുന്‍കാലങ്ങളിലേതുപോലുളള ശുഷ്കാന്തി 


കാണിച്ചില്ലെന്നാണ്‌ പല മണ്ഡലങ്ങളിലും 
നിന്നുള്ള റിപ്പോര്‍ട്ടുകള്‍. യു.ഡി.എഫിനേക്കാള്‍ 


” വിപുലമായ വിദ്യാര്‍ത്ഥി-യുവജന-മഹിളാ- 


സര്‍വീസ്‌ സംഘൃടനാ-ട്രെയ്ഡ്‌ യൂണിയന്‍ 
ശൃംഖലകളും പരിചയസമ്പന്നമായ പപവര്‍ത്ത 
നനിരകളുമുളള എല്‍.ഡി.എഫ്‌, (പത്യേകിച്ച്‌ 
മാര്‍ക്സിസ്ററ്‌ പാര്‍ട്ടി ഈ തിരഞ്ഞെടുപ്പു 
യുദ്ധത്തില്‍ തോററത്‌ ത്രന്തങ്ങള്‍ എവിടൊ 
ക്കെയോ പാളിപ്പോയതും, (പചരണരീതിക 
ളില്‍ എത്തൊക്കെയോ ദുര്‍ബലതകളുണ്ടായതും 
കൊണ്ടുകൂടിയാണ്‌. അല്ലെങ്കിലെങ്ങനെ ഇതേ 
മാര്‍ക്‌ സിസ്ററുപാര്‍ട്ടി ഭരിക്കുന്ന ബംഗാളില്‍ 
ഇവിടുത്തേതുപോലൊരു ഫലമുണ്ടായില്ല? 
ബംഗാളികളും മലയാളികളും ഏതാണ്ടൊരു 
പോലെ എന്നല്ലേ വയ്പ്‌? 

എണ്ണംവച്ചുകൊണ്ട്‌ 84-ലെ ഫലത്തില്‍ 
നിന്ന്‌ ഒട്ടും പിറകോട്ടുപോയിട്ടില്ലെന്ന്‌ 
.എല്‍.ഡി.എഫിനു വേണമെങ്കില്‍ അഭിമാ 
നിക്കാം. തളിപ്പറമ്പ്‌ ഉപതിരഞ്ഞെടുപ്പില്‍ 
കൂടുതല്‍ ഭൂരിപക്ഷം നേടിയത്‌ സംസ്ഥാന 
സര്‍ക്കാരിനുള്ള വിശ്വാസവോട്ടായി വേണമെ 
ങ്കില്‍ വ്യാഖ്യാനിക്കാം. പക്‌ ഷേ, നിര്‍ണ്ണായക 
മായ ഒരു തിരഞ്ഞെടുപ്പില്‍ എതിരാളികള്‍ക്കു 
മേല്‍ വിളുയം നേടാനാവുമെന്ന്‌ നെഞ്ചില്‍ 
കൈവച്ചുകൊണ്ട്‌ അവര്‍ക്കിപ്പോള്‍ പറയാനാ 
വുമോ? 

ഏററവും സമര്‍ത്ഥമായ അണികളും 
ഏറവും വലിയ വിദ്യാര്‍ത്ഥി സംഘടനയും 
യുവളുന്രപസ്ഥാനവും സര്‍വീസ്‌ --ട്രെയിഡ്‌ 
യൂണിയന്‍ സഫടനകളും കൈവശമുളള 
മാര്‍ക്‌സിസ്ററുപാര്‍ട്ടി ഈ തിരഞ്ഞെടുപ്പിന്‍െറ 
ബാക്കിപ്രതം പരിശോധിക്കുമ്പോള്‍, തങ്ങളു 
ടെ നിരകളിലെവിടെല്ലാമോ പതിയിരുന്നു 
പടരാന്‍ വെമ്പുന്ന വൈറസുകളെ കണ്ടെത്തു 
മായിരിക്കാം. ഒ.എന്‍.വി. പറയുംപോലെ 
ഇനിയും പോകാനുണ്ട്‌, എര്രയോദൂരം. 

ഇപ്പോള്‍ നമുക്ക്‌ സ്തുതിപാടാം. യു.ഡി. 
എഫിന്‌ അവരുടെ ത്രന്തങ്ങളുടെ പേരില്‍, 
അതിന്‍െറ വിളുയത്തിന്‍െറ പേരില്‍; കേന്ദ്ര 
ഭരണം കൈമോശം വന്നിട്ടും ഇവിടെ 
മേല്‍വിലാസം നിലനിറുത്തിയതിന്‍െറ പേ 
രില്‍; ജനങ്ങളറിയാതെ അവരുടെ ചൂണ്ടുവിര 
ലില്‍ പതിച്ച കറുത്ത മുദ്രയുടെ പേരില്‍. 





സത്യാര്രഹത്തിന്‍െറ ആരംഭം 
32-ാം പേജില്‍നിന്നും തുടര്‍ച്ച 


ബര്‍ഗ്ഗിലെ തെരുവുകളിലൂടെ ജെയില്‍ വേഷ 


ത്തില്‍ 'ലഗ്ലേജും” തലയില്‍വച്ച്‌ നടക്കേണ്ടിവ 
ന്നത്‌ വലിയ അപമ്റനതന്നി ാന്ധിക്കുതോന്നി. 
പിന്നീട്‌ ജോഹന്നാസ്‌ ബര്‍ഗ്ഗിലെ ജെയിലില്‍ 
"“സങ്കല്പിക്കാനാവാത്തവിധം അധഃപതിച്ച” 
നീഗ്രഗാകളും ചീനക്കാരുമായ തടവുകാരോ 


ടൊപ്പം കഴിച്ചുകൂട്ടിയ ഭീകരരാ്തിയെപ്പററി 
ഗാന്ധി എഴുതുന്നുണ്ട്‌. റോഡുപണി, മുന്‍സി 
പ്പാലിററിയുടെ വെള്ളം നിറച്ച “ടാങ്ക്‌ 
കഴുകല്‍, പട്ടാളക്കാരുടെ ശവക്കല്ലറകള്‍ 
വൃത്തിയാക്കല്‍, ജെയിലിലെ വാതിലുകളും 
നിലവും കഴുകല്‍ തുടങ്ങിയ ജോലികള്‍ 
ഗാന്ധിക്ക്‌ ചെയ്യേണ്ടിവന്നു. “എന്‍െറ ഏക 
അഭയമായി ദൈവമുണ്ട്‌. അതുകൊണ്ട്‌ 
ഞാന്‍ തികഞ്ഞ ഉത്സാഹത്തോടെ കഴിയുന്നു ', 
എന്ന്‌ ഈ സാഹചര്യത്തിലും ഗാന്ധി 
എഴുതി. “ഭഗവദ്‌ ഗീത്‌ വായിച്ചു മനസ്സിനെ 
ആശ്വസിപ്പിച്ചുപോന്നു എന്ന്‌ എഴുതുന്നുണ്ട്‌ . 
ആദ്യത്തെ കഠിനതടവ്‌ കഴിഞ്ഞ്‌ രണ്ടുമാ 
സത്തിനുളളില്‍, 1909 ഫ്രെബുവരിയില്‍, 
വീണ്ടും ഗാന്ധി അറസ്ററുചെയ്യപ്പെട്ടു. ഇത്ത 
വണ മൂന്നുമാസത്തേക്കായിരുന്നു കഠിനതടവ്‌. 
ഈതടവുകാലവും ദുരിതം നിറഞ്ഞതായിരുന്നു. 
ഇത്‌ തന്നെ “കൂടുതല്‍ നല്ല സത്യാഗ്രഹിയാ 
ക്കിത്തീര്‍ത്തു'” എന്ന്‌ ഗാന്ധി ആശ്വസിച്ചു. 
ആയിരക്കണക്കിന്‌ ഇന്ത്യക്കാരും ഗാന്ധി 
യോടൊപ്പം സമരത്തിലേര്‍പ്പെട്ടിരുന്നു. കഠിന 
തടവും, ചിലപ്പോള്‍ നാടുകടത്തലും അവര്‍ 
അനുഭവിക്കാനൊരുങ്ങി. 

1909-ല്‍ നിയമം ലഫ്ലിക്കുന്നവര്‍ക്കെതിരാ 
യുളള ശിക്ഷാനടപടികള്‍ കൂടുതല്‍ കര്‍ശന 
മാക്കി. ഇന്ത്യക്കാരില്‍ പലര്‍ക്കും കച്ചവടം 
തുടര്‍ന്നുനടത്താന്‍ വിഷമമുളള അവസ്ഥയു 
ണ്ടായി. പലരും കച്ചവടം നിര്‍ത്തി; ചിലര്‍ 
പാപ്പരായി. (ബിട്ടീഷ്‌ ഗവണ്‍മെന്‍റിന്‍െറ 
ഉദാരതയിലുള്ള വിശ്വാസവും, (ക്രിസ്ത്യാനികള്‍ 
“ക്രിസ്തീയ മായ രീതിയില്‍ എതിരാളികളോട്‌ ' 
പെരുമാറുമെന്ന പ്രതീക്ഷയും ഗാന്ധിക്കു 
പേക്ഷിക്കേണ്ടിവന്നു. എങ്കിലും സഹ്രപവര്‍ 
ത്തകര്‍ നിര്‍ബ്ദന്‌ ധിച്ചപ്പോള്‍, ഇന്ത്യക്കാരുടെ 
പ്രശ്നങ്ങള്‍ സംഭാഷണങ്ങളിലൂടെ ഒത്തു 
തീര്‍പ്പിലെത്തിക്കാന്‍ ശ്രമിക്കുന്നതിന്‌ ഗാന്ധി 
1909 ജൂണില്‍ ഇംഗ്ളണ്ടിലേക്ക്‌ പുറപ്പെട്ടു. 
സത്യാഗ്രഹികള്‍ പലരും ജെയിലിലായിരുന്ന 
തിനാല്‍ ഹാജിഹബീബ്‌ എന്നൊരു ്ര വര്‍ത്ത 
കന്‍ മാരതമാണ്‌ ഗാന്ധിയെ അനുഗമിച്ചത്‌. 
ജൂലായ്‌ 10-ന്‌ ഇംഗ്‌ ളണ്ടിലെത്തിയ ഗാന്ധി 
കോളനി സ്രെകട്ടറി തുടങ്ങിയ പലരേയും 
കണ്ട്‌ സംഭാഷണം നടത്തി. പക്ഷേ, 
ദക്ഷിണാ്രഫിക്കയിലെ കാര്യങ്ങളില്‍ ഫല 
(്രദമായിടപെടാന്‍ ഭരണഘടനാപരമായ 
വൈഷമ്യങ്ങളുണ്ട്‌ എന്നുപറഞ്ഞ്‌ കൈമലര്‍ 
ത്തുകമാതമാണ്‌ ബിട്ടീഷധികാരികള്‍ 
ചെയ്തത്‌: “"വലിയവരെന്ന്‌ കണക്കാ 
ക്കപ്പെടുന്നവരെ കാണുന്തോറും എനിക്കുമടു 
പ്ലാണുണ്ടാവുന്നത്‌ . ജെയിലില്‍പോയി ദുരിത 
മനുഭവിക്കുന്നതാണ്‌ ഇതിലും എത്രയോ 
ഭേദം. 

അവസാനം ഒന്നും നേടാതെയാണ്‌ ഗാന്ധി 
നവംമ്പര്‍ 13-ന്‌ ഇംഗ്ളണ്ടില്‍ നിന്ന്‌ ദക്ഷി 
ണാഫിക്കയിലേക്ക്‌ കപ്പല്‍ കയറിയത്‌. 
പക്ഷേ ആ കപ്പല്‍ യാത്ര വലിയൊരു 
നേട്ടത്തിന്‍െറ---'ഹിന്ദ്‌. സ്വരാജ്‌ ' എന്ന 
പുസ്തകത്തിന്‍െറ രചനയുടെ-സന്ദര്‍ഭമാ 
യിത്തീര്‍ന്നു. 

(അടുത്തുതന്നെ (പസിദ്ധപ്പെടുത്തുന്ന 'ഗാന്ധി” 
എന്ന പുസ്തകത്തില്‍ നിന്ന്‌) 





71 


fF De. 4) 











കലാകൌമുദി 45 











b 
a 


25 

ഡോം: ഷിപംഗോ” എന്ന 
നോവലെഴുതിയ റഷ്യന്‍ കവി ബോറീസ്‌ 
പസ്തര്‍നക്കിന്‌ കവിയെന്ന നിലയില്‍ നോ 
ബല്‍സമ്മാനം കിട്ടിയ കാലം. 1958 എന്നാണ്‌ 
എന്‍റെ ഓര്‍മ്മ. അദ്ദേഹത്തിന്‍െറ . ആ 
നോവല്‍ വായിക്കാന്‍ എന്തെന്നില്ലാത്ത 
കൊതിയായിരുന്നു എനിക്ക്‌. പക്ഷേ, പുസ്ത 
കം കിട്ടാനില്ലായിരുന്നു. എന്‍െറ ആ 
അത്യാര്‍ത്തി മനസ്സിലാക്കാതെതന്നെ ഒരുദിവ 
സം ഏവൂര്‍ പരമേശ്വരന്‍ എന്നോടു ചോദിച്ചു: 
“ഡോക്ടര്‍ ഷിവാഗോ വായിക്കണോ? 
അമേരിക്കന്‍ ഇന്‍ഫര്‍മേഷന്‍ ല്ല്ൈബറിയിലെ 
സായ്പിന്‍െറ പുസ്തകമാണ്‌ . നാലുദിവസ 
ത്തേക്കു തരാം.” ഞാന്‍ നോവല്‍ വാങ്ങി 
വായിച്ചിട്ടു തിരിച്ഛുകൊടുത്തു. ഉറക്കമൊഴി 
ഞ്ഞിരുന്നു വായിച്ചതുകൊണ്ട്‌ രണ്ടുദിവസമേ 
വേണ്ടിവന്നുളളു. അക്കാലത്ത്‌ ഒ.എന്‍.വി. 
കുറുപ്പിനോടൊരുമിച്ച്‌ ഞാനൊരു സമ്മേളന 
ത്തിനു പോയി. ചവറയിലെവിടെയോ ആയി 
രുന്നു സമ്മേളനം. കൊല്ലം കഴിഞ്ഞപ്പോള്‍ 
കവി ചോദിച്ച: “ഡോക്ടര്‍ ഷിവാഗോ 
വായിച്ചെങ്കില്‍ അതിന്‍െറ കഥയെന്താണെന്നു 
പറയുമോ?' ഞാന്‍ ആ ചോദ്യം (പതീ 
ക്ഷിച്ചിരിക്കുകയായിരുന്നു. ഒ.എന്‍.വി ചോ 
ദിക്കാത്ത താമസം ഞാനതു പറഞ്ഞുതുടങ്ങി. 
എന്‍െറ ആഖ്യാനം മുഷിപ്പനായിരുന്നുവെന്ന്‌ 
കുവിയുടെ മുഖഭാവം വെളിപ്പെടുത്തി. പക്ഷേ, 
ഞാനുണ്ടോ അതവസാനിപ്പിക്കുന്നു! ഡോ 
ക്ടര്‍ ഷിവാഗോ എന്ന കഥാപാ;തം മരിക്കുന്ന 
തുവരെയുളള കഥ ഞാന്‍ ഒററശ്ലാസത്തില്‍ 
പറഞ്ഞുകേള്‍പ്പിച്ചു. അല്പംകൂടി പറയാനു 
ണ്ടായിരുന്നെങ്കിലും ഞങ്ങള്‍ സമ്മേളനസ്ഥ 
ലത്ത്‌ എത്തിപ്പോയി. അതുകൊണ്ട്‌ എന്‍െറ 
ആഖ്യാനകതുകം എനിക്ക്‌ അടക്കിവയ്ക്കേ 
ണ്ടിവന്നു. ഇതുപോലെ വേറെ രണ്ടു 
കഥകള്‍കൂടി ഞാന്‍ മററുളളവരോടു പറയാറു 
ണ്ട്‌. ഒന്ന്‌, നോബല്‍സമ്മാനം വാങ്ങിയ 
ഹൈന്‍റിഹ്‌ ബോയ്ലിന്‍െറ “ലാഫര്‍” എന്ന 
കഥ. രണ്ട്‌, മുള്‍ക്ക്രജ്‌ ആനന്ദിന്‍െറ 'ദ്‌ 
ലോസ്ററ്‌ ചൈല്‍ഡ്‌ .ഇക്കഥകള്‍, കേള്‍ക്കാന്‍ 
തയ്യാറുളളവരോടെല്ലാം ഞാന്‍ ആവര്‍ത്തിച്ചു 
പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താവാം ഇതിനു 





CE ങു _..._.. 


കലാകനമുദി 46 


എം. കൃഷ്ണന്‍നായര്‍ 





സാഹീത്വവ്ാരഫ്ദം 


ഹേതു? കഥകളുടെ സന്‌ ദര്യവും മഹത്ത്വവു 
മല്ലാതെ മറെറാന്നുമല്ലെന്ന്‌ തോന്നുന്നു. 
അതല്ലെങ്കില്‍ ഞാനെന്തേ മലയാള സാഹിത്യ 
കാരന് മാരുടെ കഥകള്‍ മററുളുളവരെ പറഞ്ഞു 
കേള്‍പ്പിക്കുന്നില്ല? 

നമ്മള്‍ സായാഹ്‌നവേളയില്‍ ആളൊഴിഞ്ഞ 
പാതയിലൂടെ നടക്കുകയാണെന്നു വിചാരിക്കു. 
ഒരു വീട്ടിന്‍െറ മുന്‍പില്‍ മൂന്നുവയസ്സുള്ള ഒരു 
കുഞ്ഞ്‌ പട്ടുടുപ്പിട്ട്‌ ഇരിക്കുന്നു എന്നും 
സങ്കല്പിക്കു. ആകര്‍ഷകത്വമുള്ള ആ ശിശു 
വിനെ കൈയിലെടുത്തു താലോലിക്കാന്‍ 
നമുക്കു തോന്നുകയില്ലേ? അതിന്‍െറ അച്ഛ 
നമ്മമാരറിയാതെ അതിനെ എടുത്തുകൊണ്ടു 
തെല്ലുദുരം നടക്കാന്‍ കൊതിയുണ്ടാവാറില്ലേ? 
അതുപോലെ ബോയ്ലും ആനന്ദുമറിയാതെ 
ഞാന്‍ അവരുടെ കഥാശിശുക്കളെ എടുത്തു 
കൊണ്ടു നടക്കുകയാണ്‌. നെഞ്ചേററി ലാളി 


അറിവുള്ളവര്‍ എഴുത്‌ 9 
വാക്യങ്ങള്‍ തിരുത്തിക്കാണി 
ക്കുന്ന ഒരുപണ ഡിതമ്മന്യന്‍ 
ഒരു ഉത്കൃഷ്ടമായ മാസിക 
യില്‍ ഇങ്ങനെ കാച്ചി 
വിടുന്നു”: “മറുപടി നല്‍കാന്‍ 
്രയാസമുണ്ട്‌ എന്നല്ല, (പയാ 
സപ്പെട്ടാലും സാധ്യമല്ല” 
എന്നാണ്‌ പറയേണ്ടത്‌. മറു 
പടി പറയാന്‍ വപയാസമുണ്ട്‌ 
എന്നെഴുതിയത്‌ ഞാനാണ്‌. 
മലയാള ശൈലിക്കു യോജിച്ച 
മട്ടിലാണ്‌ ആ പപയോഗം. 
എന്നിട്ടും ്പയാസപ്പെട്ടാലും 
സാദ്‌ ധ്യമല്ല' എന്ന്‌ പണ്ഡി 
തമ്മന്യന്‍ തിരുത്തിയെഴു 
തുന്നു. 


ക്കുകയാണ്‌. സാന്ദര്യമില്ലെങ്കില്‍ അവയെ 
ആരുതൊടും? 

കഥ ആവര്‍ത്തിച്ചു പറയുമ്പോള്‍ ഞാന്‍ 
അവയുടെ ലോകത്തു (പവേശിക്കുന്നു. അതി 
ലെ കഥാപാരതങ്ങള്‍ എന്‍െറ സഹോദരങ്ങളാ 
യി മാറുന്നു. അവരുടെ ഭവിതവ്യത എന്‍െറ 
ഭവിതവൃതയായി മാറുന്നു. ടോള്‍സ്റേറായി 
യുടെ “ഒരുത്തന്‌ എത അടി ഭൂമിവേണം?” 
എന്ന കഥ വായിക്കുമ്പോള്‍ ഭൂമിക്കുവേണ്ടി 
ഓടിയോടി മരിചഛച്ചവീഴുന്ന ആ കഥാപാ 
ത്തോടു ഞാന്‍ താദാത്മ്യം ,പാപിക്കുന്നു. 
“അയാള്‍ക്ക്‌ ആറടി ഭൂമിയേ വേണ്ടിയിരുന്നു 
ളളു' എന്നു ടോള്‍സ്റേറായി പറയുമ്പോള്‍ 
ഞാന്‍ ശോകബാഷ്പം പൊഴിക്കുന്നു. പിയ 
പ്പെട്ട വായനക്കാരേ, കഥകള്‍ ആവര്‍ത്തിച്ചു 
പറയു. അല്ലെങ്കില്‍ വായിക്കു. അത്‌ നിങ്ങള്‍ക്കു 
മാനസ്ികോന്നമനം ജനിപ്പിക്കും. 


സ്പഷ്ടം 


ചെക്കോവിന്‍െറ (റഷ്യന്‍ ഉച്ചാരണം 
വിഭിന്നം) കഥകളാകെ സമാഹരിച്ചു നാലു 
വാല്യങ്ങളായി മോസ്‌കോയിലെ Raduടa 
Publishers പസാധനം ചെയ്തിരിക്കുന്നു. 
നാലു ന്ഥങ്ങളിലുംകൂടി നൂറിലധികം 
കഥകളുണ്ട്‌ . (കൊച്ചു നോവലുകള്‍ ഉള്‍പ്പെടെ) 
സാഹിത്യത്തില്‍ താല്പര്യമുള്ളവരുടെയെല്ലാം 
വീട്ടിലിരിക്കേണ്ട കഥാസമാഹാര ,ഗന്ഥങ്ങ 
ളാണിവ, ഇവയിലൊന്നില്‍ (൮55 എന്നൊരു 
മനോഹരമായ കഥയുണ്ട്‌ . (വാല്യം 2. പുറം 
389) കുറെ സൈനികോദ്യോഗസ്ഥന്മാരെ 
ഒരു ജന്മി ചായസല്‍ക്കാരത്തിലൂടെ ആഹ്ളാ 
ദിപ്പിക്കുകയാണ്‌ . അവരില്‍ ഒരുദ്യോഗ 
സ്ഥനിലേക്ക്‌. -റിയബോവിച്ചിലേക്ക്‌-കഥാ 
കാരന്‍ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നു. 
അയാള്‍ യാദൃച്ഛികമായി ഒരു ഇരുണ്ട 
മുറിയിലേക്കു ചെല്ലുന്നു. അവിടെ ഒരു 
പാവാടയിളകുന്നതിന്‍െറ നേരിയ ശബ്ദം. 
അയാളെ ഒരു സ്ര്തീ ആലിംഗനം ചെയ്യുകയും 
ചുംബിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന്‌ അവള്‍ 
പിന്മാറുന്നു. ആളു മാറിപ്പോയി അവള്‍ക്ക്‌ 
എന്നതു സ്പഷ്ടം. അവ്യക്തമായ ഒരു 
ആ,കന്ദനം അവള്‍ നടത്തിയതു വെറുപ്പിന്‍െറ 











i 
| 
[ 





അടയാളമാണെന്നു വിചാരിച്ച്‌ അയാള്‍ ആ 
മുറിയില്‍നിന്ന്‌ ഓടിപ്പോകുന്നു. തന്നെ ചുംബി 
ച്ചത്‌ ആരാണെന്ന്‌ അറിയില്ലെങ്കിലും അയാള്‍ 
ക്ക്‌ അവളോടു സ്നേഹം. ആ സ്ത്രീയെ 
വിവാഹം കഴിക്കുന്നതും സന്താനങ്ങളു 
ണ്ടാകുന്നതുമൊക്കെ അയാള്‍ സ്വപ്നംകണ്ടു. 
പക്‌ഷേ, ആ സ്വപ്നങ്ങള്‍ക്കു സാക്ഷാ 
ത്കാരമുണ്ടാവില്ല. മുറിയില്‍വച്ച്‌ ജീവിതത്തി 
ന്‍െറ തിളുക്കമെന്താണെന്ന്‌ അയാള്‍ മനസ്സി 
ലാക്കി. പക്ഷേ, ഇപ്പോള്‍ തിളക്കമില്ല, 
അന്‌ ധകാരമേയുളളു. വിരസവും വിഷാദപൂര്‍ 
ണ്ണവുമായ ജീവിതത്തിലേക്ക്‌ അയാള്‍ വീഴു 
മ്പോള്‍ കഥ അവസാനിക്കുന്നു. 

ഒരു ക്ഷുരദസംഭവം ഒരുത്തന്‍െറ ജീവിത 
ത്തെ എങ്ങനെ പരിവര്‍ത്തനം ചെയ്യുന്നുവെന്നു 
ചിശ്രീകരിക്കുന്ന ഇക്കഥ ഒരു മാസ്ററര്‍പീസാ 
ണെന്നതില്‍ ആര്‍ക്കും സംശയമുണ്ടാവില്ല. 
ചെക്കോവിന്‍െറ കഥകളുടെ ഈ സവിശേഷ 
ത---ഒരു നിസ്സാരസംഭവത്തിലൂടെ മനുഷ്യന്‍െറ 
വിധിയെയാകെ വ്യഞ്ജിപ്പിക്കുന്ന ഈ 
സവിശേഷത---വൈശാഖന്‍െറ കഥകളില്‍ 
ഞാന്‍ പലപ്പോഴും കണ്ടിട്ടുണ്ട്‌ . ദേശാഭിമാനി 
വാരികയില്‍ അദ്ദേഹമെഴുതിയ  അപ്പീല്‍--- 
അന്യായഭാഗം” എന്ന കഥയിലും ഇതു 
സംദൃശ്യമാണ്‌.. ക്ഷുദസംഭവത്തിനു പകരം 
ഇവിടെ ' കൊടുംവിഷാദമുയര്‍ത്തുന്ന സംഭ 
വമാണുളളത്‌. ദമ്പതികളുടെ മകന്‍---കൊച്ചു 
കുട്ടി--സ്ക്കൂളില്‍നിന്നു പോരുമ്പോള്‍ ലോറി 
തട്ടി മരിച. മരിച്ചതിന്‍െറ പേരില്‍ ഇൻഷുറൻ 
സ്‌ തുക അച്ഛനമ്മമാര്‍ക്കു കിട്ടും. 
അതിനുവേണ്ടി ശ്രമിക്കുന്നത്‌ അച്ഛനു 
തീരെസ്തസമമതമുളള കാര്യമല്ല. അമ്മയ്ക്കും 
ആ്രതകണ്ടു സമ്മതമല്ല. എങ്കിലും ദാരി്യമനു 
ഭവിക്കുന്ന അവര്‍ക്കു വേറെയും ആവശ്യങ്ങളു 
ണ്ടല്ലോ. ഭാര്യയുടെ നിര്‍ബ്ബന്‌ ധത്തിനു വഴങ്ങി 
ഭര്‍ത്താവ്‌ വക്കീലിനെ കാണാന്‍ പോകുന്നു. 
ലോറിയോടിച്ച ക്ളീനര്‍ക്കു പകരം ലൈസന്‍ 
സുളള ഡ്രൈവര്‍തന്നെയാണ്‌ അതോടിച്ച 
തെന്ന്‌ അയാളെക്കൊണ്ടു സമ്മതിപ്പിക്കണമെ 
ങ്കില്‍ അയാള്‍ക്ക്‌ ഒരു നല്ല തുക നല്കണം. 
ഇതറിഞ്ഞ്‌ വിഷാദസാന രമായ ജീവിതത്തി 
ലേക്ക്‌ അച്ഛന്‍ വീണ്ടും വരുമ്പോള്‍ 
പൈ ശാഖന്‍െറ ഹൃദയസ്പര്‍ശിയായ ചെറു 
കഥപര്യവസാനത്തിലെത്തുന്നു. ഈ ആര്‍ദ്രത 
വര്‍ദ്‌ ശിപ്പിക്കാനായി മരിച്ച കുഞ്ഞിനെ കഥ 
യില്‍ ജീവനുളള കുഞ്ഞായി കഥാകാരന്‍ 
പ്രവേശിപ്പിക്കുകയും അവനെക്കൊണ്ടു സംസാ 
രിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഫാന്‍റസിയുടെ 
അംശം വായനക്കാരനു തെല്ലുപോലും വൈര 
സ്യം ഉളവാക്കുന്നില്ല. ആവശ്യകതയില്‍ 
കവിഞ്ഞ ഒരു വാക്കില്ല ഇവിടെ. വര്‍ണ്ണനകളില്ല. 
വാക്കുകള്‍ സ്പഷ്ടങ്ങളായി നില്ക്കുന്നു. 
അച്ഛനമ്മമാരുടെ ദുഃഖവും കുഞ്ഞിന്‍െറ 


നിഷ്കളങ്കതയും കലാചാതുര്യത്തോടെ ആ, 


വിഷ്കരിക്കപ്പെടുന്നു. വൈശാഖന്‍െറ കഥക 
ളെക്കുറിച്ച്‌ എം. കുട്ടിക്കൃഷ്ണന്‍ ദേശാഭിമാനി 
വാരികയിലെഴുതിയ ലേഖനത്തിനു തീര്‍ച്ചയാ 
യും സാംഗത്യമുണ്ട്‌. 

മെററ റേറാക്‌ 


നമ്മള്‍ മററാളുകളോടു സംസാരിക്കു 


മ്പോള്‍ ഉളളിലുളളുതു യഥാര്‍ത്ഥത്തില്‍ 
ആവിഷ്‌ കരിക്കാറില്ല. ഉദ്‌ദേശിക്കുന്നതിലധി 
കം പറയും ഒന്നുകില്‍; അല്ലെങ്കില്‍ തീരെക്കുറ 
ച്ചു പറയും. ഇതിനെ മെററ റേറാക്‌ എന്നു 
വിളിക്കാം. ഉദാഹരണംകൊണ്ട്‌ ഇതു കൂടുതല്‍ 
വ്യക്തമാകും. സാധാരണമായി അഞ്ചരമണി 
ക്ക്‌ കാറില്‍ വീട്ടിലെത്താറുളള ഉദ്യോഗസ്ഥന്‍ 
ഒരുദിവസം ആറരമണിക്കേ എത്തുന്നുളളു. 
ഭാര്യയ്ക്കു തെല്ലു സംശയം. “നിങ്ങള്‍ 
സുന്ദരിയായ സ്റെറനോ്ഗാഫറുമായി മുറി 
യില്‍ ആറേകാല്‍ മണിവരെയെങ്കിലും ഒരുമി 
ച്ചിരുന്നോ'” എന്നാണ്‌ അവള്‍ക്കു ചോദിക്കേ 
ണ്ടത്‌ . പക്ഷേ, അങ്ങനെ ചോദിക്കാനൊക്കു 
മോ അതുകൊണ്ട്‌ അവള്‍ ചോദ്യം ഇങ്ങനെ 
യാക്കുന്നു: ''ഇന്നാഫീസില്‍ ജോലിക്കൂടുതല്‍ 
ഉണ്ടായിരുന്നോ?” ഇതു ചോദിച്ചിട്ട്‌ ഭര്‍ത്താ 
വിന്‍െറ ഉടുപ്പില്‍ നീളമുളള തലമുടിനാരോ 
സിന്ദൂരമോ പററിയിരിക്കുന്നുണ്ടോ എന്ന്‌ 
അവള്‍ സുക്ഷിച്ചുനോക്കും. ഈ രീതിയിലുളള 
“മെററ റേറാക്‌' നമ്മുടെ സംസ്കാരത്തിന്‍െറ 
ഒരു ഭാഗമായിത്തീര്‍ന്നിരിക്കുന്നു. വേറെ ചില 
ഉദാഹരണങ്ങള്‍കൂടി നല്കാം: 


1. അധ്യാപിക കുട്ടിയുടെ അമ്മയോട്‌: 
മകള്‍ക്കു ബുദ്‌ ധിയുണ്ട്‌ . പക്‌ ഷേ, പഠിക്കുന്നി 
ല്ല. കുറെ ശ്രദ്ധിച്ചേ പററു. ഇതിന്‍െറ 
അര്‍ത്ഥം വലയത്തിനകത്തു കൊടുക്കാം. 
[ക്ളാസ്സിലെ ഏററവും മോശപ്പെട്ട കുട്ടിയാണ്‌ 
നിങ്ങളുടെ മോള്‍. ഈ ജുന്മം അവള്‍ 
ജയിക്കാന്‍ പോകുന്നില്ല] 

2. സ്നേഹിതന്‍ സ്നേഹിതനോട്‌: ഞാന്‍ 
കാലത്ത്‌ പത്തുമണിക്കു വീട്ടില്‍ വരട്ടോ? 
സ്നേഹിതന്‍െറ മറുപടി “അയ്യോ കാലത്ത്‌ 
ഞാന്‍ ബാങ്കില്‍ പോകുകയാണ്‌” [താന്‍ 
കാലത്തെന്നല്ല ഒരിക്കലും എന്‍െറ വീട്ടില്‍ 
വരേണ്ടതില്ല. എനിക്കു തന്‍െറ കൂട്ടുകെട്ട്‌ 
ഇഷ്ടവുമല്ല] 

3. മാര്‍കേസിന്‍െറ Love in the Time of 
Cholera എന്ന , നോവല്‍ ഒന്നു വായിക്കാന്‍ 
തരുമോ? എന്നു ചോദ്യം. ഞാന്‍ വായിച്ചുകഴി 
ഞ്ഞാല്‍ തരാം എന്ന്‌ ഉത്തരം. [ഒരിക്കലും 
നിങ്ങള്‍ക്ക്‌ ഞാന്‍ പുസ്തകം തരാന്‍ 
പോകുന്നില്ല] 

4. ഒരു നൂറുരൂപ കടം തരുമോ? ഉത്തരം: 
അയ്യോ അരമണിക്കൂറിനു മുന്‍പ്‌ ചോദിച്ചെ 
ങ്കില്‍ തരാമായിരുന്നു. ഇപ്പോള്‍ ഒരാള്‍ക്കു 
കടംകൊടുത്തേയുളളു. [എന്‍െറ കീശയില്‍ 
നൂറല്ല, ആയിരം രൂപയുണ്ട്‌. ഒററപ്പെസപോലും 
ഞാന്‍ തനിക്കു തരില്ല. തന്നാല്‍ തിരിച്ചുകിട്ടി 
ല്ലെന്ന്‌ എനിക്കു നല്ലപോലെ അറിയാം.] 

5. ഓമനേ നിനക്കുവേണ്ടി ഞാന്‍ എവറ 
സ്ററ്‌ കയറും. അററ്ലാന്‍റിക്‌ സമുര്രം 
നീന്തിക്കടക്കും. ചന്ദ്രനിലേക്കു പറക്കും. 
നീയില്ലെങ്കില്‍ ഞാനുടനെ ആത്മഹത്യ 
ചെയ്യും. [ഞാന്‍ നിനക്കുവേണ്ടി ഒരിടത്തും 
പോകുകില്ല. നിന്നെക്കാള്‍ സന്ദര്യമുളള 
വേറൊരു പെണ്ണിനെ കണ്ടാല്‍ ഞാന്‍ 
അവളുടെ പിറകേ പോകും] 

സാഹിത്യ നിരൂപണത്തില്‍ ഈ മെററ 


൦ റേറാക്‌ ധാരാളമുണ്ട്‌. 


1. “ലേഖകന്‍െറ ആ മതം ചിന്തനീയ 


“മായിരിക്കുന്നു 











ഫൂക്കോ 


“" [ഇതിനെക്കാള്‍ വലിയ 
മണ്ടത്തരം ഈ ലോകത്ത്‌ വേറെയാരും, 
തി ക 

“കഥയുടെ ആഖ്യാനത്തില്‍ പാകപ്പിഴകള്‍ 
വി " [intolerable bore—- 
സഹിക്കാനാവാത്ത വൈരസ്യമാണ്‌ -ആ 

കഥ] . 
3, ''ആശാനെക്കുറിച്ചുളള ഈ നിരൂപണ 
ഗ്രന്ഥം നിങ്ങള്‍ മുന്‍പെഴുതിയ വളളത്തോൾ 
ക്കവിതയുടെ വിമര്‍ശം എന്ന ഗ്രന്ഥത്തോളം 
നം ' [രണ്ടുംഅസഹനീയങ്ങളാണ്‌ .]. 

ങ്ഹാ. നിങ്ങളുടെ കവിത ആഴ്ചപ്പതി 
പില്‍ കണ്ടു” [കണ്ടതേയുളളു. വായിച്ചില്ല. 
വായിക്കാനൊട്ടു പോകുന്നുമില്ല. എനിക്കു 
വേറെ ജോലിയുണ്ട്‌ .] 

5. “എന്‍െറ ചെറുകഥയെങ്ങനെ? നിരൂപക 
നെറ ഉത്തരം: തരക്കേടില്ല.” [ഈ കഥയെഴു 
തിയ സമയംകൊണ്ടു തനിക്ക്‌ നാലുമുട്‌ 
കപ്പയ്ക്കു കിളയ്ക്കാന്‍ പാടില്ലായിരുന്നോ?] 


6. “പ്രഭാഷകന്‍: ഞാന്‍ കൊല്ലത്തു 
ചെയ്ത ഒരു പ്രസംഗത്തില്‍ പറഞ്ഞതു 
പോലെ...” [എനിക്കു പുതിയ ആശയമൊന്നു 


മില്ല. കൊല്ലത്തു പറഞ്ഞത്‌ ഇവിടെയും 
ആവര്‍ത്തിക്കുന്നു. കേട്ടവര്‍ എഴുന്നേററുപോയി 
എന്നെ അപമാനിക്കരുത്‌. കേട്ടില്ലെന്ന മട്ടില്‍ 
സീററില്‍ത്തന്നെയിരിക്കണേ] 


ഒരു കവിയെക്കുറിച്ച്‌ 


കാലത്തെയും മനുഷ്യനെയും കൂട്ടിയിണ 
ക്കിയ കവിയെന്ന നിലയില്‍ റോബര്‍ട്‌ 
പെന്‍വാറന്‌ നിസ്തുലമായ സിലനമുണ്ട്‌ 
സാഹിതൃത്തില്‍. ' 

Time ല്‌ 

Is the mirror into which you stare എന്ന 
വരി അദ്ദേഹത്തിന്‍റെ ദര്‍ശനത്തെയും 
ഉത്കൃഷ്ടമായ കാവൃഭാഷണത്തിനുള്ള കഴി 
വിനെയും (പദര്‍ശിപ്പിക്കുന്നു. എപ്പോഴുമുള്ള 
നക്ഷ്രതങ്ങള്‍, അനന്തമായ കാലം, നിത്യത 
ഇവയുടെ മുന്‍പില്‍വച്ച്‌ മനുഷ്യന്‍െറ ക്ഷുദ്ര 
ത്വത്തെ പരിശോധിക്കുന്ന ഈ കവിയുടെ 








ന — - 


കലാകൌമുദി 47 
































യ്ത 


കാവ്യങ്ങള്‍ അന്യാദൃശങ്ങളെന്നേ പറഞ്ഞു . 


കൂടൂ. 


. ‘We live in time so little time 
- And we learn all so painfully 


That we may spare this hour's term 


# To practice for eternity 
എന്നും 


The gods of this world 


- Have taken the daughter of my neighbour 


. Who died this day of encephalitis 


ദ 


എന്നും 


The boy, in his first hour on his motor bike, 
Met death in a head—on collision _ 

His dog stood silent by the young corpse 

൮ എഴുതുന്ന കവി “നിതൃഭാസുര 


- നഭശ്ചരങ്ങളേ 
“ ക്ഷിത്യവസ്ഥ ബത നിങ്ങളോര്‍ത്തിടാ' 


എന്നുതന്നെ ഭംഗ്യന്തരേണ പറയുകയാണ്‌. 


. അതുകൊണ്ട്‌ അദ്ദേഹം വിഷാദാത്‌ മകത്വം 


അംഗീകരിച്ച കവിയാണെന്നു കരുതാന്‍ 


, പാടില്ല. കാലത്തിന്‍െറ ഭീകരതയെ വെല്ലുവിളി 
ച്ചുകൊണ്ട്‌ മനുഷ്യത്വം വിരാജിക്കേണ്ടതാ 


ണെന്ന്‌ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്‌. ഈ 


 പതിഭാശാലിയെക്കുറിച്ച്‌ എം.ടി മാതൃഭൂമി 


ആഴ്ചപ്പതിപ്പില്‍ എഴുതിയ കൊച്ചുലേഖനം 


_ അദ്ദേഹത്തിന്‍െറ മഹനീയങ്ങളായ സംഭാവ 


 'നകളിലേക്കു 
 . പര്യാപ്തമാണ്‌. പെന്‍വാറന്‍െറ ഉദാത്തമായ 


വായനക്കാരെ നയിക്കാന്‍ 


. ഒരു കൊച്ചുകാവ്യംകൂടി ഉദ്ധരിച്ചുകൊണ്ട്‌ 
. ഈ ചിന്ത അവസാനിപ്പിക്കാം. 


Rumination NS 
, When { can hold a stone within my hand 


" And feel time make if stand and soil, and 


see 
The roots of living things grow in this land 


- Pushing between my fingers flower and 
. tree, 
. Then | shall be as wise as death, 


For .death has done this and he will 
൫൦ this to me, and blow his breath 


To fire my clay, when ദന still. 


ഗുരുദേവന്‍ പറഞ്ഞത്‌ 


(ശ്രീനാരായണനെറ സമാധിദിനം ആഘോ ) 


ഷിക്കാന്‍ തിരുവനന്തപുരത്തു പേട്ടയില്‍ 


സമ്മേളനം ചേര്‍ന്നപ്പോള്‍ ഞാനും പ്ഭാഷക 
“നായിരുന്നു. മറെറാരു രപഭാഷകന്‍ ഭാര്‍ഗ്ഗവന്‍ 


വൈദ്യന്‍. (പ്രസംഗിച്ച്‌ ആളുകളെ ചിരിപ്പിക്കു 


ന്നതില്‍ വിദഗ്ദ്ധനാണ്‌ അദ്‌ ദേഹം. സ്വാമി 


യുമായുളള ബന്ധത്തെ വിവരിച്ചുകൊണ്ട്‌ 
ഭാര്‍ഗ്ഗവന്‍ വൈദ്യന്‍ ചെയ്ത പഭാഷണം 
രസകരമായിരുന്നു. ്രഭാഷണത്തിനിടയില്‍ 
അദ്ദേഹം പറഞ്ഞു; “ഞാനും കുട്ടിക്കാലത്ത്‌ 
കവിതകള്‍ എഴുതിയിരുന്നു. ഗുരുദേവന്‍ അവ 
വായിച്ചു നോക്കിയിട്ട്‌ എന്നോടു പറഞ്ഞു: 
"ഭാര്‍ഗ്ഗവാ നീ കവിത എഴുതണ്ട.” സദസ്സ്‌ 


ഇളകിമറിഞ്ഞു ചിരിച്ചു. (ശ്രീനാരായണന്‍ 


എവിടെ? ഞാനെവിടെ? എങ്കിലും തല്‍കാല 


എന്നെ 


ത്തേക്ക്‌ അദ്ദേഹത്തിന്‍െറ സ്ഥാനത്ത്‌ 
പ്രതിഷ്ഠിച്ച്‌ കലാകമുദിയില്‍ 


എം.ടി.ബി. നായര്‍ക്ക്‌ ഒരു നിര്‍ദ്ദേശം 
നല്കാന്‍ തുനിയുന്ന എന്‍െറ ധാര്‍ഷ്ട്യം 
വായനക്കാര്‍ സദയം ക്ഷമിക്കണം. ശ്രീമന്‍, 
താങ്കള്‍ക്കു യോജിച്ചതല്ല ഈ പണി. താങ്കള്‍ 
കഥയെഴുതേണ്ടതില്ല.'” കഥകളെ വിമര്‍ശിക്കു 
ന്നതിനു പകരം അവയെഴുതിയവരെ നേരിട്ട്‌ 


ആകമിക്കുന്ന ഈ രീതി തെററാണെന്ന്‌ . 


എനിക്കറിയാന്‍ പാടില്ലാതില്ല. എങ്കിലും 
കഥയുടെ ഗര്‍ഹണീയതയാണ്‌ സുഇനമര്യാദ 
ലംഹ്വിക്കാന്‍ എന്നെ പ്രേരിപ്പിക്കുന്നത്‌. 
അഭിജാത എന്നു തോന്നലുളവാക്കുന്ന ഒരു 
യുവതി റോഡില്‍ വന്നുനില്ക്കുന്നു. ഭര്‍ത്താ 
വില്ലാതെ ഗര്‍ഭം ധരിച്ചതുകൊണ്ട്‌ അച്ഛന്‍ 


നമ്മള്‍ മറ്റാളുകളോടു സം 
സാരിക്കുമ്പോള്‍ ഉള്ളിലുള്ളത്‌ 
യഥാര്‍ത്ഥത്തില്‍ ആവിഷ്ക 
രിക്കാറില്ല. ഉദ്ദേശിക്കുന്നതി 
ലധികം പറയും ഒന്നുകില്‍; 
അല്ലെങ്കില്‍ തീരെ കുറച്ചു 
പറയും. ഇതിനെ മെറ്ററ്റോക്‌ 
എന്നു , വിളിക്കാം. ഉദാ 
ഹരണംകൊണ്ട്‌ ഇത്കൂടു 
“തല്‍ വ്യക്തമാകും. സാധാരണ 
മായി അഞ്ചരമണിക്ക്‌ കാറില്‍ 
വീട്ടിലെത്താറുള്ള ഉദ്യോഗ 
സ്ഥന്‍ ഒരുദിവസം ആറര 
മണിക്കേ എത്തുന്നുളളു. ഭാര്യ 
യ്ക്കു തെല്ലുസംശയം. 
*“നിങ്ങള്‍ സുന്ദരിയായിരുന്ന 
സ്റ്റെനോര്ഗാഫറുമായി മുറി 
യില്‍ ആറേകാല്‍മണിവരെ 
യെങ്കിലും ഒരുമിച്ചിരുന്നോ”” 
എന്നാണവര്‍ക്കു ചോദി 
ക്കേണ്ടത്‌ . പക്ഷേ, അങ്ങനെ 
ചോദിക്കാനൊക്കുമോ അതു 
കൊണ്ട്‌ അവര്‍ ചോദ്യം 
ഇങ്ങനെ ചോദിക്കുന്നു: ഇന്ന്‌ 
ആഫീസില്‍ ജോലിക്കൂടുതല്‍ 
ഉണ്ടായിരുന്നോ?” 

cr no v7 


അവളെ വീട്ടില്‍നിന്നു പുറത്താക്കിയതാണു 
പോലും. ആളുകള്‍ അവളെ ഉപ്രദവിക്കുമെന്നു 


, കരുതി ഒരുത്തന്‍ പൊലിസിനെ വരുത്തുന്നു. 


പൊലിസ്‌ വന്നെത്തുന്നതിനുമുന്‍പ്‌ ആരോ 
അവളെ തട്ടിക്കൊണ്ടു പോകുന്നു. ഗര്‍ഭിണിയെ 
ചിലര്‍ ബലാത്സംഗം ചെയ്യുന്നതു സങ്കല്പ 
ത്തില്‍ കണ്ടുകൊണ്ട്‌ കഥാകാരന്‍ ഈ 
കഥാസാഹസിക്യത്തിന്‌ അറുതി വരുത്തുന്നു. 
ഈ കഥാസംഗ്ഹം എന്‍െറ പരുക്കന്‍ 





വാക്കുകള്‍ക്കു നീതിമത്കരണം നല്കുന്നു 


എന്നാണ്‌ എന്‍െറ വിശ്വാസം. 


ചോദ്യം, ഉത്തരം 


1 
ഭാര്യയെ പേടിക്കേണ്ടത്‌ എപ്പോള്‍? 
"ഉറങ്ങുമ്പോള്‍. ഉറക്കപ്പിച്ചില്‍ പറയുന്ന 
തെല്ലാം അവള്‍ ശ്രദ്‌ ധിച്ചുകേള്‍ക്കും. അങ്ങനെ 


ക 


ഭര്‍ത്താവിന്‍െറ രഹസ്യജീവിതം മുഴുവന്‍ 
മനസ്സിലാക്കും. അതുകൊണ്ട്‌ പ്രത്യേകം 
മുറികളില്‍ ഉറങ്ങുന്നതാണ്‌ നല്ലത്‌.” 
“'കാരുണ്യമുളളവന്‍?' 


“എപ്പോഴും ദരിദ്രനായിരിക്കും.”” 

“പിശുക്കനായ ഫാദര്‍---ഇന്‍---ലായെക്കു 
റിച്ച്‌ സണ്‍--ഇന്‍-_ലാ എന്തു വിചാരിക്കും?" 

“അയാള്‍ ജീവിച്ചിരിക്കുമ്പോള്‍ വെറുപ്പ്‌. 
മരിച്ചുകഴിഞ്ഞാല്‍ സ്വത്തെല്ലാം കിട്ടും. അ 
പ്പോള്‍ ആ പിശുക്കിനെ അംഗീകരിച്ചുകൊണ്ട്‌ 
സ്നേഹം. പക്ഷേ, പല മരുമക്കള്‍ക്കും 
സ്നേഹം തോന്നാന്‍ ഇടശുണ്ടാവില്ല. ശ്വശുരന്‍ 
ഒന്നും കൊടുക്കാത്തതുകൊണ്ട്‌ മരുമകന്‍ 
നേരത്തേ മരിക്കും. ഫാദര്‍--ഇന്‍--ലാ 
പിന്നെയും വളരെക്കാലം പിശുക്കനായി 
ജീവിച്ചിരിക്കും.” 

“ഈ ലോകത്തെ ഏററവും 
ഹിപ്പ്രകിററ്‌ ആര്‌?” 

"മകനോ മരുമകനോ അതിമദ്യപനാണെന്നു 
മനസ്സിലാക്കിയിട്ടും “എയ്‌ അവന്‍ ഒരുതുള്ളി 
തൊടില്ല' എന്നു മററുളളവരോടു പറയുന്ന 
അച്ഛനും അമ്മാവനും.” 

"ജീവിതം സ്വര്‍ഗ്ഗീയസുഖമുളളതാകണമെ 
ങ്കില്‍?” 

“സ്തീക്ക്‌ നല്ല ഭര്‍ത്താവു വേണം. 
പുരുഷനു നല്ല ഭാര്യയുണ്ടായിരിക്കണം.”' 

"വീട്ടില്‍ ഒരു ജോലിയും ചെയ്യാതെ 
ഇരിക്കുന്ന പെണ്‍പിളേളരെക്കുറിച്ച്‌ എന്തു 
പറയുന്നു?” | 

"അവരെ വിവാഹം കഴിച്ചയച്ചാല്‍ അമ്മാ 
യിയുടെ പ്രീതിക്കുവേണ്ടി - നട്ടെല്ലുമുറിയെ 
പണിയെടുക്കും അടുക്കളയില്‍. 

്രതൃഭിജ്‌ ഞാനം, 
ഉള്‍ക്കാഴ്ച 


കഴക്കൂട്ടം എന്ന സ്ഥലത്തു താമസിച്ചു 
കൊണ്ടാണ്‌ ഞാന്‍ തിരുവനന്തപുരത്ത്‌ 
സ്‌ക്കൂള്‍വിദ്യാഭ്യാസം നിര്‍വ്വഹിച്ചത്‌ . കാലത്ത്‌ 
തീവണ്ടിയില്‍ കയറി അരമണിക്കൂര്‍ യാത 
ചെയ്ത്‌ തിരുവനന്തപുരത്ത്‌ എത്തും. മിക്ക 
വാറും ദിവസം തീവണ്ടിയില്‍ ഒരു 'മിമിരകി” 
ക്കാരന്‍ കാണും. അയാള്‍ കോഴികൂവുമ്പോലെ 
കൂവും, പൂച്ച കരയുമ്പോലെ കരയും. 
അക്കാലത്തെ പ്രമുഖ - നേതാക്കന്മാരായ 
പട്ടം താണുപിളള, ടി.എം. വര്‍ഗ്ഗീസ്‌, സി. 
കേശവന്‍ ഇവരുടെ (പഭാഷണങ്ങള്‍ അതേ 
രീതിയില്‍ അനുകരിക്കും. ആ അനുകരണങ്ങള്‍ 
കണ്ടാല്‍ ആരും അദ്ഭൂതപ്പെട്ടുപോകും. 
അതുകൊണ്ട്‌ അയാളെ കലാകാരനെന്നു 
വിളിക്കാമോ? പാടില്ല. കലയുടെ ധര്‍മ്മം 
വേറൊന്നാണ്‌. കലാകാരന്‍െറ' പ്രകിയ 
മറെറാന്നാണ്‌. ജീവിതത്തെസ്സംബന്ധിച്ച്‌ നൂ 
തനമായ ഉള്‍ക്കാഴ്ച ഉളവാക്കുന്നവനാണ്‌ 
കലാകാരന്‍. അതിനു കഴിയാതെ ജീവിതത്തി 


വലിയ 





“നുറുങ്ങു ചില്ലകള്‍” എന്ന ചെറുകഥയെഴുതിയ 


_കലാകവമുദി 


48 











ലുളുളത്‌ അതേ മട്ടില്‍ പകര്‍ത്തിക്കാണിച്ചാല്‍ 
കലയാവുകയില്ല. അക്കാലത്ത്‌ ഞാന്‍ സഞ്ച 
രിച്ച തീവണ്ടിയുടെ യഥാതഥമായ ചിധതം 
വരച്ചാല്‍, യാ്രക്കാരെ വാസ്തവിക ,പതീതി 
യുളവാകുമാറ്‌ വര്‍ണ്ണിച്ചാല്‍ കലയുടെ പ്രകിയ 
നടക്കില്ല. നേരേമറിച്ച്‌ യായതക്കാരുടെ ജീവിത 
ത്തിലെ ദുരന്തസ്വഭാവത്തെയോ ആഹ്‌ളാദാ 
നുഭവത്തെയോ വ്യക്തമാക്കുന്ന മട്ടില്‍ ഒരു 
വിവരണമെഴുതിയാല്‍ അതു കലയാവും. ഈ 
പ്രാഥമിക കലാതത്ത്വം മറന്നതുപോലുണ്ട്‌ 
കുങ്കുമം വാരികയില്‍ ““സിംഹപങ്ക്‌ '” എന്ന 
ചെറുകഥ എഴുതിയ ശ്രതുഹഘ്‌നന്‍. ഒരു 
വൃദ്ധന്‍ മദ്യക്കുപ്പിയുമായി മകന്‍െറ വീട്ടിലെ 
ത്തുന്നു. അയാള്‍ ആവോളം കുടിക്കുന്നു; 
മകനെ കുടിപ്പിക്കുന്നു. മകന്‍ തളര്‍ന്നുകിടക്കു 
മ്പോള്‍ വൃദ്ധന്‍ ശക്തനായിത്തന്നെ നടന്നു 
പോകുന്നു. ചില വീടുകളില്‍ ഇത്തരം 
സാന മാര്‍ഗ്ഗികാധുപതനങ്ങള്‍ കാണുമായിരി 
ക്കും. എന്നാല്‍ അത്‌ അതേരീതിയില്‍ 
പകര്‍ത്തുന്നതുകൊണ്ട്‌ എന്തു (പയോളുനം? 
ശ്രതുഫ്പ്‌്നന്‍ ഓഫീസിലിരുന്ന്‌ എഴുതിയിട്ട്‌ 
ബ്ളോട്ടിങ്‌ പേപ്പര്‍കൊണ്ട്‌ അതൊപ്പിയെടു 
ക്കുന്നതുപോലെ ജ്രീവിതസംഭവങ്ങളെ ഏററ 
ക്കുറവുകൂടാതെ പകര്‍ത്തിവച്ചാല്‍ കലയാവു 
കയില്ല. ഡേവിഡ്‌ ഡെയ്ഷസിന്‍െറ ഏതോ 
ഒരു പുസ്‌തകത്തില്‍ വായിച്ച ചില കാര്യങ്ങള്‍ 
ഓര്‍മ്മയിലെത്തുന്നു. ഒരുസംഭവത്തെ അതേ 
രീതിയില്‍ പകര്‍ത്തുന്ന 'എ' എന്ന ആളിനെ 
ജേണലിസ്ററ്‌ എന്നു വിളിക്കാം. സംഭവത്തെ 
അതേമട്ടില്‍ പകര്‍ത്തിവച്ചിട്ട്‌ അതിലുള്ളതും 
എന്നാല്‍ വായനക്കാരന്‍െറ കണ്ണിൽപ്പെടാത്ത 
തുമായ അംശങ്ങളെക്കൂടി വര്‍ണ്ണനയില്‍ 
കൊണ്ടുവരുന്നവനെ ബി” എന്ന ജേണലി 
' സ്ററ്‌ എന്നു വിളിക്കാം. വര്‍ണ്ണിക്കുന്ന 
സംഭവത്തിലുള്ളതും വായനക്കാരന്‍ എ്ത 
യത്‌ നിച്ചാലും കാണാന്‍ കഴിയാത്തതുമായ 
അംശങ്ങളെ കാണിച്ചു തരുന്നവന്‍ “സി”. “സി” 
ജേണലിസ്ററല്ല, കലാകാരനാണ്‌. 'എ'യും 
“ബിയും ്പതൃഭിജ്ഞാനം {recognition) 
ഉണ്ടാക്കുന്നതേയുളളു. “സി” ഉള്‍ക്കാഴ്ച 
(insight) നല്കുന്നു. അവന്‍ കലാകാരന്‍. 
ദര്‍ശനത്തില്‍ (philosophy) (പതൃഭിജ്ഞാനം 
എന്ന അംശമേയുളളു. അതിനോട്‌ ഉള്‍ക്കാഴ്ച 
കൂടി ചേര്‍ത്താല്‍ കലയായി. recogഥition = 
philosophy. recognition + insight = art. 
ശ്രതുഘ്നന്‍ “ബി' എന്ന ജേണലിസ്ററ്‌ 
: പോലുമല്ല. “എ' മാരതമാണ്‌. [ഡെയ്ഷസിന്‍െറ 
പുസ്തകത്തിന്‍െറ പേര്‌ എനിക്കോര്‍മ്മയില്ല. 
1950-ല്‍ ഞാന്‍ വായിച്ച ആ പുസ്തകത്തിലെ 
ആശയങ്ങളാണ്‌ ഇവിടെ എടുത്തെഴുതിയത്‌ . 
അവ തെററാകാനിടയില്ല. അന്നുതൊട്ട്‌ ഞാ 
നിത്‌ ആവര്‍ത്തിക്കുകയാണ്‌ .] 
പലരും പലതും 


തിരുവനന്തപുരത്തെ പാളയമെന്ന സ്ഥ 
ലം. ഞാന്‍ മെയ്‌ൻ റോഡിലൂടെ വരുമ്പോള്‍ 
എനിക്കുനേരേ കവി പി. കുഞ്ഞിരാമന്‍നായര്‍ 
റടന്നുവരുന്നു. എന്നെക്കണ്ടയുടനെ “ആശാ 
ന” എന്നു വിളിച്ചുകൊണ്ട്‌ അദ്ദേഹം 
ന്‍െറ കൈകള്‍ കൂട്ടിപ്പിടിച്ച്‌ തല അവയില്‍ 
ര്‍ത്തു. “മാഷ്‌ എന്നെ ആശാനേ എന്നു 





വിളിക്കരുത്‌. ഞാന്‍ ആര്‍ അങ്ങാര്‌ ?' എന്നു 
ഞാന്‍ ചോദിച്ചു. “നിങ്ങള്‍ എന്‍െറ ആശാന്‍ 
തന്നെ എന്നു കവിയുടെ മറുപടി. “നമുക്കൊരു 
പടമെടുക്കാം' എന്ന്‌ അദ്ദേഹം. അടുത്തുകണ്ട 
ശിവശങ്കര്‍ സ്ററുഡിയോയില്‍ കയറി ഫോട്ടോ 
എടുത്തു. കവിയുടെ അടുത്ത്‌ അഭിമാനത്തോ 
ടെ: ഞാന്‍ നില്ക്കുന്ന ആ ഫോട്ടോ ഞാന്‍ 
നിധിപോലെ കരുതി സൂക്ഷിച്ചുവച്ചിരിക്കുന്നു. 

2. അറിവുളളവര്‍ എഴുതിയ വാക്യങ്ങള്‍ 
തീരുത്തിക്കാണിക്കുന്ന ഒരു പണ ഡിതമ്മന്യന്‍ 
ഒരു ഉത്കൃഷ്ടമായ മാസികയില്‍ ഇങ്ങനെ 
“കാച്ചിവിടുന്നു'. “മറുപടി നല്‌കാന്‍ (പയാസ 
മുണ്ട്‌ എന്നല്ല, (പയാസപ്പെട്ടാലും സാധ്യമല്ല” 
എന്നാണു പറയേണ്ടത്‌. മറുപടി നല്കാന്‍ 
(പയാസമുണ്ട്‌ എന്നെഴുതിവിട്ടത്‌ ഞാനാണ്‌. 


' മലയാളശൈലിക്കു യോജിച്ചമട്ടിലാണ്‌ ആ 


പ്രയോഗം. എന്നിട്ടും “,പയാസപ്പെട്ടാലും 
സാധ്യമല്ല എന്ന്‌ പണ്ഡിതമ്മന്യന്‍ തി 
രുത്തിയെഴുതുന്നു. രണ്ടിനും അര്‍ത്ഥവ്യത്യാ 
സമുണ്ട്‌ . 'മറുപടി നല്കാന്‍ (പയാസമുണ്ട്‌ ' 
എന്നെഴുതിയ എന്‍െറ വിവക്ഷിതം ്രയാസ 
മുണ്ടെങ്കിലും മറുപടി നല്കാന്‍ കഴിയുമെന്ന 
താണ്‌ .പണ്ഡിതമാനി തിരുത്തിയതനുസരിച്ച്‌ 
മറുപടി നല്കാന്‍ കഴിയുകയേയില്ല എന്നു 
വരുന്നു. രണ്ടിന്‍െറയും അര്‍ത്ഥവ്യത്യാസം 
(്രകടമല്ലേ. ഇമ്മാതിരിയുള്ള തെററുതിരുത്ത 
ലുകള്‍ നിന്ദനമാണ്‌, അപമാനനമാണ്‌. 
എങ്കിലും ഇതില്‍ വ്യാകുലപ്പെടേണ്ടതില്ല. 
മാലാഖമാര്‍ സംശയിഛ്ചുനില്ക്കുന്നിടത്ത്‌ ആ 
രോ തളളിക്കയറാറുണ്ട്‌ . അതു പണ്ടുണ്ടായി 
ളുണ്ട്‌, ഇന്നുണ്ട്‌; ഇനിയും ഉണ്ടാകും. 
വൃക്തിശ്രതുത എന്ന പേപ്പട്ടിയെ തല്ലിക്കൊ 
ല്ലണം. അത്‌ ഉത്കൃഷ്ടങ്ങളായ മാസികകളി 
ലൂടെ പാഞ്ഞുചെന്ന്‌ അന്യരെ കടിക്കാന്‍ 
ഇടയാക്കരുത്‌. 

3. മൂന്നു (പധാനപ്പെട്ട പുസ്തകങ്ങള്‍. 

i. Paraaesthetics—David Carrolt— 

Methuen Publication. 
[ഫൂക്കോ (Fംധuകധിt) ലിയോതാര്‍ (Lyotard) 
ദെറിദ (൧6൩0) ഇവരുടെ കലാസങ്കല്പ 
ങ്ങളെക്കുറിച്ചു (പതിപാദിക്കുന്നു ഈ പുസ്ത 
കം വില? 9-951 

ii, Speaking of Gender —Edited by Elaine 
Showalter—Routledge Publication. 
[ലിംഗസിദ്ധാതം—gender theory— സാ 
ഹിത്യനിരൂപണത്തില്‍ വരുത്തുന്ന മാററ 
ങ്ങളെക്കുറിച്ച്‌ ഈ ഗ്രന്ഥം (പതിപാദിക്കുന്നു. 
വില £ 8= 95] 

iii. The Violence of Representation— 
Literature and the history of violence.-— 
Edited by Nancy Armstrong and Leonard 
Tennenhouse—Routledge Publication. 
[ആവിഷ്‌കാരരീതിയിലെ പ്ഛണ്‌ ഡസ്വഭാവ 
ത്തെക്കുറിച്ചാണ്‌ ഈ ന്ഥം. വില £ 9 95] 


്രചണ്ഡത 


മുകളില്‍ മൂന്നാമതായിപ്പറഞ്ഞ പുസ്തക 
ത്തില്‍ The scene of tyrrany. Violence and 
the humanistic tradition എന്നതാണ്‌ 
ആദ്യത്തെ പ്രബന്ധം. അതില്‍ ശ്രീക്ക്‌ 





പി. കുഞ്ഞിരാമന്‍ നായര്‍ 


ചരി്രകാരന്‍ ഹിറോഡററസിന്‍െറ Histories 
എന്ന കൃതിയില്‍നിന്ന്‌ ഒരുഭാഗം എടുത്തു 
കാണിക്കുന്നുണ്ട്‌ . അതു വായിച്ചതിനുശേഷം 
ഞാന്‍ ഹിറോഡററസിന്‍െറ ്രന്ഥംതന്നെ 
എടുത്തുനോക്കി. ്രീസിലെ കൊറിന്ത്‌ പട്ടണ 
ത്തിലെ സ്വേച്‌ ഛാധികാരിയായിരുന്ന പെറീ 
യന്‍ഡര്‍ ഏഷ്യാമൈനറിലെ മൈലീററസ്‌ 
പട്ടണത്തിലെ സ്വേച്ഛാധികാരി ര്രസബ്യൂ 
ലസിന്‍െറ (൬Thrasybuluട) അടുക്കല്‍ ഒരെ 
ദൂതനെ അയച്ചു. ഏതുമാതിരി സര്‍ക്കാരാണ്‌ 
അഭികാമ്യരെന്നറിയാനാണ്‌ പെറീയാന്‍ഡര്‍ 
ദൂതനെ അയച്ചത്‌. (തസബ്യൂലസ്‌ മറുപടി 
യൊന്നും പറയാതെ അയാളെ പട്ടണത്തിനു 
വെളിയിലുളള ഒരു വയലില്‍ കൂട്ടിക്കൊണ്ടു 
പോയി. എന്നിട്ട്‌ ഉയര്‍ന്നുനിന്ന എല്ലാ 
ധാന്യക്കതിരുകളും മുറിച്ച്‌ ഒരിടത്തുകൂട്ടി. 
ഒരക്ഷരംപോലും പറയാതെ ദൂതനെ തിരിച്ചു 
യയ്ക്കുകയും ചെയ്തു. അയാള്‍ പെറീയാന്‍ 
ഡറോട്‌ ഈ വിചിത്രമായ (പവൃത്തിയെക്കുറി 
ചൂ പറഞ്ഞപ്പോള്‍ ആ സ്വേച്‌ഛാധികാരികള്‍ 
ക്ക്‌ കാര്യം ഗ്രഹിക്കാന്‍ ഒരു രപയാസവുമുണ്ടാ 
യില്ല. ്രധാനപ്പെട്ട പരന്മാരെയെല്ലാം 
കൊന്നൊടുക്കുണമെന്നാണ്‌ ശ്രസബ്യൂലസി 
ന്‍െറ്രപവൃത്തിയുടെ അര്‍ത്ഥം. (Herodotus-— 
Histories—Vol H—Every man Paperback-— 
Page 43) ഷെയ്ക്സ്പിയറും ഒരുദ്യാനപാല 
കനെക്കൊണ്ട്‌ ഇതുതന്നെ പറയിക്കുന്നുവെന്ന്‌ 
The scene of tyranny എന്ന ര്രബന്ധത്തില്‍ 
കാണുന്നു. ' 
Go thou and, like an executioner 

Cutoff the heads of too fast growing sprays 
That look too lofty in our Commonwealth 
And must be even in our government. 


ഇതുതന്നെയല്ലേ ഇക്കാലത്തും നടക്കുന്നത്‌ ? 
of x x 


കാരുണ്യം കാണിച്ചാല്‍ ഇുങ്ങോട്ടുമതുണ്ടാകും. 
പക്ഷേ, വിമര്‍ശനത്തില്‍ കാരുണ്യമരുത്‌ . 
പകരം (കൂരത്യുണ്ടായിക്കൊളളട്ടെ. അധമ 
രചനയെ നിന്ദിക്കുന്ന വിമര്‍ശകന്‍ സമുദായ 
ത്തെ സംരക്ഷിക്കുകയാണ്‌. അതിനാല്‍ 
്രൂരതയെ വകവയ്ക്കേണ്ടതില്ല. 





കലാകഈമുദി 49 


y [1 
) ടോംസിന്‍െറ ബോബനും മോളിയും Be 


മതി . 
ലഴതൊരചരമാ€ധിം 
ഞാൻ നിങ്ങഴകട്ട 

ചെജ്തുടിക്ലക്ലായി 


1800005 moms 
mea ആവ 
ശ്യധിയ്ക്ലോ; 


ആഅവവനാ പിലത്‌ 
ലവി പെടന്ത 
ണ്ഭല്ലാ? 


A 





ടി 


ലം 
Ai 


eR OPE PET ER SRR EDD REED Ie Been ED i ്ാടനുാ രാണ 
PRINTED AND PUBLISHED BY M.S. SREENIVASAN ON BEHALF OF KALAKAUMUDI PUBLICATIONS (Pvt) LTD. AT THE KALAKAUMUD! PRESS, TRIVANDRUM. EDITOR: S, JAYACHAN:- 











